Regn . No. KERBIL /2012 / 45073 
dated 5 - 9 - 2012 with RNI 

Reg. No. രജി. നമ്പർ 
KL/TV ( N )/634/ 2012 -14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNN 


കേരള 


രള സർക്ക 


NMENT OF 


ാർ 
KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


24th December 2013 
2013 ഡിസംബർ 24 


Vol. II 


THIRUVANANTHAPURAM , TUESDAY 


No . 


വാല്യം 2 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


3rd Pousha 1935 
1935 പൌഷം 3 


PART III 
Stores Purchase 


Survey and Land Records Department 


റീ - ടെണ്ടർ നോട്ടീസ് 


നമ്പർ ഡി1 - 2315 / 08. 


2013 നവംബർ 27 . 


കാസർഗോഡ് താലൂക്കിലെ റീ - സർവെ ആവശ്യത്തി 
ലേക്കായി താഴെ വിവരിച്ചിട്ടുള്ള സർവ്വകല്ലുകൾ വിതരണം 
ചെയ്യുന്നതിന് മുദ്രവെച്ച ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

- നല്ല ഉറപ്പുള്ള കരിങ്കല്ലിൽ 60 X 15 x 15 സെന്റീമീറ്റർ 
അളവിലുള്ള കല്ലുകൾ. 

ആവശ്യമുള്ള കല്ലുകളുടെ എണ്ണം 10000. 

എല്ലാ കല്ലുകളും ഉറപ്പുള്ള കരിങ്കല്ലിൽ തീർത്തതും 
ഓരോ കല്ലിന്റെയും മുകളിൽ നിന്ന് താഴേക്ക്മൂന്നിലൊരുഭാഗം 
ചതുരപ്പെടുത്തിയതും അവയുടെ ഒരു വശത്ത് 1 സെ . മീറ്റർ 
ആഴ ത്തിലും 12 സെ . മീറ്റർ നീളത്തിലും 7 സെ . മീറ്റർ 
വീതിയിലും തെങ്ങ് അടയാളം കൊത്തിയതും ആയിരിക്കണം. 
തെങ്ങ് അടയാളത്തിന്റെമുകളറ്റം കല്ലിന്റെ മുകളിൽനിന്ന് 
7 സെ . മീറ്റർ താഴെ ആയിരിക്കണം. ഓരോ കല്ലിന്റെയും 
മുക ളിൽ മദ്ധ്യത്തിൽ 1 സെ . മീറ്റർ ആഴത്തിലുള്ള പ്ലാറ്റ് 
ഹോളും ഉണ്ടായിരിക്കണം. ബ്ലോക്കതിർത്തിയിലും ഖണ്ഡം 
അതിർത്തിയിലും ജങ്ഷൻ പോയിന്റുകളിലും ടൗൺ 
സർവ്വ യിലും സ്ഥാപി ക്കേ ണ്ടി വരുന്ന കല്ലു കൾ ക്ക് 
നിയമാനുസൃതമായ അടയാളങ്ങൾ ഇന്റന്റിൽ പറയുംപ്രകാരം 
കൊത്തിയിരിക്കണം. 


മൊത്തം അടങ്കൽ തുക ? 13, 00 ,000. 

ടെണ്ടറുകൾ അടക്കം ചെയ്ത് കവറിൻമേൽ കാസർഗോഡ് 
താലൂക്കിൽ റീ - സർവെയ്ക്ക് സർവെ കല്ലുകൾ വിതരണം 
ചെയ്യു ന്ന തി നുള്ള ടെണ്ടർ എന്നെഴുതി അസിസ്റ്റന്റ് 
ഡയറക്ടർ, സർവെയും ഭൂരേഖയും വകുപ്പ്, ( റീ - സർവ്വ) 
കാസറഗോഡ് എന്ന വിലാസത്തിൽ 31 - 12 - 2013 -ാം തീയതി 
ഉച്ചയ്ക്ക് 2 മണിക്കോ അതി നു മുമ്പോ കിട്ട ത്തക്ക വണ്ണം 
അയച്ചിരിക്കേ ണ്ട താ കു ന്നു . വൈകിക്കിട്ടുന്ന ടെണ്ടറുകൾ 
സ്വീകരിക്കുന്നതല്ല. ടെണ്ടറുകൾ അന്ന്തന്നെ 3 മണിക്ക് തൽസ 
മയം ഹാജരുള്ള ടെണ്ടറുകാരുടെയോ അവർ രേഖാമൂലം അധി 
കാരപ്പെടുത്തിയ പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കു 
ന്നതാണ്. 


സർകല്ലു കൾ റീ - സർവെയ്ക്ക് നിയോഗിച്ചിട്ടുള്ള 
ഉദ്യോഗസ്ഥർ നൽകുന്ന ഇന്റന്റിൽ പറയുന്ന സ്ഥലങ്ങളിൽ 
ഇന്റന്റ് കിട്ടി 15 ദിവസത്തിനകം വിതരണം ചെയ്യേണ്ടതാണ്. 

- ടെണ്ടർ സമർപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നവർ അടങ്കൽ തുക 
യുടെ 10 ശത മാ ന ത്തിൽ കുറ യാ തെ യു ള്ള തുകയ്ക്ക് 
ഏറ്റവും ചുരുങ്ങിയത് ? 1, 30,000 ( ഒരുലക്ഷത്തിമുപ്പതിനായിരം 
രൂപ ) എന്നതിന് വിധേയമായി ടെണ്ടറുകാരന്റെ സ്വകാര്യ 
സ്വത്തുക്കളുടെ വിവരങ്ങൾ കാണിച്ചിട്ടുള്ള ഒരു അസ്സൽ 
സോൾവൻസി സർട്ടിഫിക്കറ്റ് ? 50 - ന്റെ മുദ്രപത ത്തിൽ 
ഒരു കരാർ തീയ തിക്ക് 6 മാസ ത്തിനകം ബന്ധ പ്പെട്ട 
താലൂക്കുകളിലെ തഹശീൽദാരിൽനിന്നും വാങ്ങിയിട്ടുള്ളത് 
ടെണ്ടറിനോടൊപ്പം അടക്കം ചെയ്യേണ്ടതാണ്. 

- സ്ഥിര പ്പെ ടു ത്തുന്ന ടെണ്ട റു കാ രൻ സോൾവൻ സി 
സർട്ടിഫിക്കറ്റിൽ കാണിച്ച സ്വത്തിന്റെ പകുതിഭാഗം കരാർ 
കഴിയുന്നതുവരെ ഗവൺമെന്റിലേക്ക് പണയപ്പെടുത്തേണ്ടതും 
അല്ലാത്തപക്ഷം കരാർ മതിപ്പുവിലയുടെ 5 ശതമാനം വരുന്ന 
തുക ബാങ്കിലടച്ച് ബാങ്ക് ഡാഫ്റ്റോ ബാങ്ക് ഗ്യാരണ്ടിയോ 
കരാർ കഴിയുന്നതു വരെ ഗവൺമെന്റിലേക്ക് പണയപ്പെടു 
ത്തേണ്ടതും ആകുന്നു . ഈ തുക കരാർ മതിപ്പുവിലയടെ 
5 ശതമാനം ജാമ്യത്തുകയായി ടെണ്ടർ സ്വീകരിച്ചതിനുശേഷം 
ടെണ്ടറുകാരൻ നിയമപ്രകാരം ഒടുക്കുന്നതിന് പുറമെയാകുന്നു . 

ടെണ്ടർ സമർപ്പി ക്കു ന്ന തി നുള്ള നിശ്ചിത ഫോറം 
റീ - സർവെ അ സി സ്റ്റന്റ് ഡ യ റ ക് ടർ, സിവിൽ സ്റ്റേ ഷൻ, 
കാസർഗോഡ് എന്ന വിലാസത്തിൽ അപേക്ഷ കൊടുത്ത് 
വാങ്ങാവുന്നതാണ്. 
-- ടെണ്ടർ ഫോറത്തിനുള്ള അപേക്ഷയോടുകൂടി ടെണ്ടർ 
ഫോറത്തിന്റെ വിലയായ 3 2 ,000 - വിൽപ്പന നികുതിയും 
അധിക വിൽപ്പന നികുതിയും പണമായി ഒടുക്കേണ്ടതാകുന്നു . 
യാതൊരു കാരണവശാലും ടെണ്ടർ ഫോറത്തിന്റെ വില മടക്കി 
കൊടുക്കുന്നതല്ല . ടെണ്ടർ ഫോറങ്ങളുടെ വിൽപ്പന 31- 12 - 2013 -ാം 
തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് അ വ സാ നി ക്കു ന്ന താ ണ് . 
ചെക്കു കൾ, തപാൽ മുദകൾ മുത ലാ യ വ ടെണ്ടർ 
ഫോറത്തിന്റെ വിലയായി സ്വീകരിക്കുകയോ ടെണ്ടർ ഫോറം 
വി . പി . പി . ആയി അയയ് ക്കു കയോ ചെയ്യു ന്ന ത ല്ല . 
ആവശ്യമുള്ളവർക്ക് ഡ്യൂപ്ലിക്കേറ്റ് ടെണ്ടർ ഫോറം ? 1, 000 -o 
വിൽപ്പന നികുതിയും അ ധിക വിൽപ്പന നികുതിയും 
ഒടുക്കിയാൽ ലഭിക്കുന്നതാണ്. 

ഓരോ ടെണ്ടറിന്റെയും കൂടെ സർവെ ഡയറക്ടറുടെ 
പേരിൽ മാറാ വു ന്ന ത ര ത്തിൽ അ ട ങ്കൽ തുകയുടെ 
1 ശതമാനം ? 13 , 000 നിരതദ്രവ്യം 31 - 12 - 2013 -ാം തീയതി 
ഉച്ചയ്ക്ക് 1 മണിക്കു മുൻപായി ഈ ആഫീസിൽ അടച്ച് 
രശീത് വാങ്ങിക്കൊള്ള ണ്ട താ ണ് . നിര ത ദ്രവ്യം ബാങ്ക് 
ഡാഫ്റ്റായോ ട്രഷറി സേവിംഗ്സ് ബാങ്ക് ഡെപ്പോസിറ്റായോ 
നൽകാവുന്നതാണ്. നിരതദ്രവ്യം കെട്ടിവച്ച് രശീത് അടക്കം 
ചെയ്യാത്ത ടെണ്ടറുകൾ പരിഗണിക്കു ന്ന തില്ല . ടെണ്ടറിന്റെ 
പൊതു നിബന്ധനകളിൽ 33 -ാം ഖണ്ഡികയിൽ നിർദ്ദേശിച്ച 
പ്രകാരം ? 50 - ന്റെ മുദ്രപത്രത്തിൽ നിശ്ചിത ഫോറത്തിൽ 
തയ്യാറാക്കി സാക്ഷ്യ പ്പെ ടു ത്തി യ ഒരു കരാറ് കൂടി 
ടെണ്ട റി നോടൊപ്പം അടക്കം ചെയ്തി രി ക്ക ണം . മേൽ 
വ്യവസ്ഥകൾ പാലിക്കപ്പെടാതെയുള്ള ടെണ്ടറുകൾ പരിഗണിക്ക 
പ്പെടുന്നതല്ല . 

- കൂടുതൽ വിവരങ്ങൾ റീ - സർവെ അസിസ്റ്റന്റ് ഡയറക്ടർ, 
സിവിൽ സ്റ്റേ ഷൻ, കാസർ ഗോഡ് ആഫീസിൽ നിന്നും 
ആഫീസ് സമയങ്ങളിൽ അറിയാവുന്നതാണ്. 


റീ - സർ അസിസ്റ്റന്റ് 
ഡയറക്ടറുടെ കാര്യാലയം, 
കാസറഗോഡ്. 
ഡയറക്ടർ. 


( ഒപ്പ്) 
അ സി സ ന 


